Kerala Gazette No. 32 dated 5th August 2008 . 
PART III 


FOREST DEPARTMENT 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, ശെന്തുരുണി 


| 1. 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ എസ്. ഡബ്ല്യൂ 


.എൽ. ഡി .III- 959/ 2007 . 2008ജൂ 


ലൈ5. 


- 5 . 


- ശെന്തുരുണി വൈൽഡ്ലൈഫ് ഡിവിഷന്റെ ഉടമസ്ഥ 
തയിലുള്ള താഴെ പറയുന്ന വാഹനം ലേലം കൊള്ളുന്നതിന് 
താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറം ലേലദിവസമായ 
20 - 8 - 2008 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ നിശ്ചിത വിലയും 
നികുതിയും അടച്ചാൽ ഈ ഓഫീസിൽ നിന്നും ലഭിക്കു 
ന്നതാണ്. ദർഘാസുകൾ പൂരിപ്പിച്ച് മുദ്രവച്ച കവറുകളിൽ 
നിശ്ചിത നിരതദ്രവ്യത്തോടൊപ്പം 2008 ആഗസ്റ്റ് മാസം 20 -ാം 
തീയതി പകൽ 3 മണി വരെ ഈ കാര്യാലയത്തിൽ സ്വീക 
രിക്കുന്നതും അന്നേദിവസം പകൽ 3.30 മണിക്ക് ടി വാഹന 
ത്തിന് ദർഘാസ് വച്ചിട്ടുള്ളവരിൽ അപ്പോൾ ഹാജരുള്ളവരെ 
പങ്കെടുപ്പിച്ച് ശെന്തു രുണി വൈൽഡ് ലൈഫ് വാർഡനോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ആദ്യം 
വാഹനലേലം നടത്തുന്നതും അതിനുശേഷം ടി ദർഘാസു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതുമായി 
രിക്കും. ലേലമോ ദർഘാസോ ഏതാണ് കൂടുതൽ ആ തുക 
വാഗ്ദാനം ചെയ്ത വ്യക്തിയുടെ പേരിൽ ലേലം/ ദർഘാസ് 
ഉറപ്പിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾ ശെന്തുരുണി 
വന്യജീവി ഡിവിഷൻ ഓഫീസിൽ അന്വേഷിച്ച് അറിയാവുന്ന 
താണ്. താൽപ്പര്യമുള്ളവർക്ക് വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 
ശെന്തു രുണി അസി ന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ 
ഓഫീസിൽ വച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ അനുവാദ 

ത്തോടുകൂടി വാഹനം പരിശോധിച്ച് ബോദ്ധ്യ പ്പെ ടാ വു 
ന്നതാണ്. 


6 . 


ലേലനിബന്ധനകൾ 
ലേലം/ ദർഘാസിന് മുമ്പ് വാഹനം കണ്ട് ബോദ്ധ്യപ്പെ 
ടേണ്ടതാണ്. 
ലേലം/ ദർഘാസിന് ശേഷം യാതൊരു വിധ പരാതി 
കളും പരിഗണിക്കുന്നതല്ല. 
സമയ പരിധിക്കു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. 
കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ അംഗീകാരത്തി 
നായി മേലധികാരികൾക്ക് അയച്ചു കൊടുക്കുകയും 
അംഗീകരിക്കാത്ത ദർഘാസുകാർക്ക് നിരതദവ്യം 
അപ്പോൾ തന്നെ തിരിച്ചുനൽകുകയും ചെയ്യും. 
ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വില്ലേജ് 
ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, ഇലക്ഷൻ കമ്മീഷൻ 
നൽകിയ തിരിച്ച റി യൽ കാർഡ്, പാസ് പോർട്ട്, 

ഡവിംഗ് ലൈസൻസ് ഇവയിലേതെങ്കിലും ഹാജരാ 
ക്കേ ണ്ടതും അ ല്ലാത്ത പക്ഷം ലേല ത്തിൽ പങ്കെ ടു 
ക്കുവാൻ അനുവദിക്കുന്നതുമല്ല. 
- വിജയിക്കുന്ന ദർഘാസുകാരൻ ലേല ദർഘാസ് തുക 
യുടെ 50 % ഉടൻതന്നെ ഒടു ക്കേ ണ്ട താ ണ്. ബാക്കി 
തുകയും നികുതിയും സ്ഥിരീകരണം ലഭിച്ച് ഈ 
ഓഫീസിൽ നിന്നും അറിയിക്കുന്ന മുറയ്ക്ക് ഒടുക്കേ 
ണ്ടതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 
തിനും വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ അധികാരമു 
ണ്ടായിരിക്കും. 
ടി ദർഘാസുകൾ അംഗീകരിച്ച അറിയിപ്പ് കിട്ടി 15 
ദിവസത്തിനകം ബാക്കി തുകയും നികുതിയും ഒടുക്കി 
വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. ടി 15 ദിവസത്തിനകം 
നീക്കം ചെയ്തി ല്ലെ ങ്കിൽ ബാക്കി തുകയും 12 % 
പലിശയും ദിവസത്തിൽ 20 രൂപ ക്രമത്തിൽ ഇരിപ്പ് 
വാടകയും വസൂലാക്കി നീക്കം ചെയ്യാൻ അനുവദിക്കു 
ന്ന താ ണ്. ടി കാലാ വ ധിക്കും ക ഴി ഞ്ഞി ല്ലെ ങ്കിൽ 
വാഹനം ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വീണ്ടും ലേലം ചെയ്യുന്നതായിരിക്കും. 
ദർഘാസ് സ്വീക രി ക്കേണ്ട ദിവസം ഒരു പൊതു 
അ വിധി വന്നാൽ അടുത്ത പ്രവർത്തി ദിവസം 
പ്രസ്തുത സ്ഥലത്തും സമയത്തും ദർഘാസു കൾ 
സ്വീകരിക്കുന്നതും ലേലം നടത്തുന്നതുമാണ്. 
ദർഘാസ് സമർപ്പിക്കുന്നവരെ മാത്രമേ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളു. 
വനം വകുപ്പിൽ നില വിലുള്ള ലേല - ദ ർ ഘാസ് 
നിബന്ധനകൾ ഇതിനും ബാധകമായിരിക്കും. 


- 7 , 


8 . 


വാഹനത്തിന്റെ വിവരം KL - 01- H -2863 ( മഹീന്ദ്ര ജീപ്പ്) 
| ( MM 540 ) -1995 മോഡൽ. 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം - ശെന്തു രുണി 
അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയം. 


നിരതദ്രവ്യം - രൂപ 1,500 . 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + 12.5 % മൂ . വ . നി. 


ലേലദിവസം പൊതു അവധി പ്രഖ്യാപിച്ചാൽ പ്രസ്തുത 
സ്ഥലത്തും സമയത്തും അടുത്ത പ്രവർത്തി ദിവസം ലേലം/ 
ദർഘാസ് നടത്തുന്നതായിരിക്കും. ലേല നിബന്ധനകൾക്ക് മാറ്റ 
മുണ്ടാകുന്ന ത ല്ല . പൊതു അവധി അല്ലാതെ മറ്റ് കാര ണ 
ങ്ങളാൽ നിശ്ചിത ദിവസം ലേലം നടക്കാതെ വന്നാൽ പകരം 
2008 ആഗസ്റ്റ് മാസം 27 -ാം തീയതി പകൽ 3 . 30 മണിക്ക് 
ലേലം/ ദർഘാസ് നട ത്തു ന്ന താ യി രിക്കും. ആയതിലേക്ക് 
അന്നേ ദിവസം പകൽ 1 മണിവരെ ദർഘാസ് ഫാറങ്ങൾ 
നൽകുന്നതും നിരതദ്രവ്യത്തോടൊപ്പം അവ 3 മണി വരെ 
ഈ ആഫീസിൽ സ്വീകരിക്കുന്നതുമാണ്. 


വൈൽഡ് ലൈഫ് 
ഡിവിഷനാഫീസ്, 
ശെന്തുരുണി. 


( ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


Gaz. No. 32 /2008 /DTP. ( Forest) 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, മൂന്നാർ 

- ദർഘാസ് പരസ്യം 


നമ്പർ എ - 1542 / 2008. 


2008ജൂ 


ലൈ 10. 


താഴെ വിവരിക്കുന്ന ജോലികൾ കരാറെടുത്ത് ചെയ്ത 
തീർക്കു ന്ന തി നായി താത് പ ര്യ മുള്ള രജി സ്റ്റേർഡ് 
പി . ഡബ്ളൂ . ഡി . കോൺടാക്ടർമാരിൽ നിന്നും വൈൽഡ് 
ലൈഫ് വാർഡൻ, വൈൽഡ് ലൈഫ് ഡിവിഷൻ, മൂന്നാർ 
സീൽചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഡി . ഡി . (ചെക്കുകളോ ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീതു 
കളോ സ്വീക രി ക്കു ന്ന ത ല്ല ) മൂന്നാറിലുള്ള ഏതെങ്കിലും 
ദേശസാത്കൃത ബാങ്കിൽ മാറ്റാവുന്ന വിധത്തിലുള്ള താഴെ 
ഒപ്പിട്ടിരിക്കുന്നയാളുടെ പേരിലുള്ളത് ഉണ്ടായിരിക്കേണ്ടതാണ്. 
ദർഘാ സി നൊപ്പം 50 രൂപ പ്രത ത്തിലുള്ള പിലി മി നറി 
എഗ്രിമെന്റ് നൽകേണ്ടതാണ്. അപൂർണ്ണമായ ടെൻഡറുകൾ 
നിര സിക്കു ന്ന താ യി രിക്കും. ഏതെങ്കിലും ദർഘാ സു കൾ 
കരാറുകാരനെ ബോദ്ധ്യപ്പെടുത്താതെ നിരസിക്കുന്നതിനുളള 
അധികാരം താഴെ ഒപ്പിട്ടി രി ക്കുന്ന ആളിൽ നിക്ഷിപ്ത് ത 
മാ യി രിക്കും. പൊതുമരാമത്തു വകുപ്പിൽ നിന്നും വനം 
വകുപ്പിൽ നിന്നും കാലാ കാലങ്ങളിൽ പുറപ്പെടുവിക്കു ന്ന 
കരാർ വ്യവസ്ഥകൾ ഈ ജോലികൾക്കും ബാധകമായിരിക്കും. 


കമ ടെണ്ടർ നമ്പരും ജോലിയുടെ 
നമ്പർ വിവരവും അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


വൈൽഡ് ലൈഫ് ഡിവിഷൻ 
ആഫീസ്, മൂന്നാർ. 


( ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


2 ,500 


തൃശ്ശൂർ റിസർച്ച് ( നോർത്ത്) ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


2 , 500 


നമ്പർ എൻ. ആർ. 13 / 2006. 


2008 ജൂ 


ലൈ 18. 


- 1 1 / 2008 - 09 - പാമ്പാടും ഷോല നാഷണൽ 

പാ ർ ക്കിൽ പുൽ ത്ത രി ഭാഗത്ത് ഒരു 
കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മാണം 
രൂപ 1, 00 ,000 
2 - 8 / 2008 - 09- - പാമ്പാടും ഷോല നാഷണൽ 

പാർക്കിൽ നെടു വാർപ്പ് ഭാഗത്ത് ഒരു 
കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മാണം - 
രൂപ 1,00,000 
9 / 2 0 08 - 09 - പാമ്പാടും ഷോല നാഷണൽ 
പാർക്കിൽ ഊർക്കാട് ഭാഗത്ത് നിലവിലുള്ള 

ച ക്ക് ഡാ മി ന് ഉ യ ര ം കൂ ട്ട ൽ - 
രൂപ് 2 , 00 , 000 
10 / 2 0 0 8 - 0 9 - ഇര വി കുളം നാഷ ണൽ 
പാ ർ ക്കി ൽ പൂ വാ ർ ഭ മ ഗ ത്ത് ക്യാമ്പ് 

ഷ ഡ് ഡി ന്റെ അ റ്റ കു റ്റ പ്പ ണി ക ൾ - 
രൂപ് 1,00 , 000 
11 / 2 0 0 8 - 0 9 - ഇര വി കുളം നാഷണൽ 
പാർക്കിൽ ലക്കം ഫോറസ്റ്റ് സ്റ്റേഷ ന് 
സ ം ര ക്ഷ ണ ഭിത്തി നി ർ മ്മാ ണ o - 
രൂപ 3,00, 000 


5 ,000 


2 , 500 


5 


-- തൃശ്ശൂർ റിസർച്ച് ( നോർത്ത്) ഡിവിഷന്റെ കീഴിൽ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് 2008 ആഗസ്റ്റ് മാസം 13 -ാം 
തീയതി വൈകുന്നേരം 3 മണി വരെ മത്സരസ്വഭാവമു ളള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . 
ദർഘാസുകൾ 13 - 8- 2008 - ന് വൈകുന്നേരം 3.30 - ന് ഡെപ്യൂട്ടി 
കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന താണ്. എന്തെ ങ്കിലും 
കാരണത്താൽ ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടില്ലായെങ്കിൽ, 
ദർഘാസുകൾ 21 - 8 - 2008 - ന് ഉച്ചകഴിഞ്ഞ് 3 . 30 മണിക്കും 
അന്നേ ദിവസവും ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടില്ലായെങ്കിൽ 
പിന്നീട് 28- 8-2008- ന് ഉച്ചകഴിഞ്ഞ് 3.30 മണിക്കും ഡെപ്യൂട്ടി 
കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റോ അദ്ദേഹം അധികാരപ്പെടു 
ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുളള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 


7 ,500 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


- രൂപ 


2 ,825 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400+ വി. നി . 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും - 5 - 9 - 2008, 3 മണി. 
ജോലിയുടെ കാലാവധി- 3 മാസം. 
ദർഘാസ് ഫോറങ്ങളും ജോലികളെ സംബ ന്ധിച്ച 
വിവര ങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വില്പന 
നികുതിയും കൂടി പണമായോ മണി ഓർ ഡ റായോ 
അടയ്ക്കുന്നവർക്ക് ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 
തീയ തിയായ 5 - 9 - 2008 - ന് ഉച്ചയ്ക്ക് 1 മണിവരെ ഈ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 
അ ന്നേദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിവരെ ഈ 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില മടക്കിക്കൊടു ക്കു ന്ന ത ല്ല . ടി ദിവസം ഒരു 
പൊതു അവധിയായി വരു ന്ന പക്ഷം അടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയത്ത് ടെൻഡർ തുറക്കു 
ന്നതുമായിരിക്കും. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 
വൈകിട്ട് 3. 30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ താഴെ ഒപ്പിട്ടിരിക്കുന്നയാളോ ടിയാൻ അധികാരപ്പെടു 
ത്തുന്നഉദ്യോഗസ്ഥനോ ടെൻഡറുകൾ തുറക്കുന്നതായിരിക്കും. 
ടെ ൻ ഡർ ഫോറ ത്തി നൊ ടൊപ്പം നിരതദ വ്യ ത്തി നുള്ള 


-- 1 പാലപ്പിളളി റെയിഞ്ചിലെ കരിക്കുളം 

ഭാഗത്തെ നിർദ്ദേശിത നഴ്സറി സൈറ്റിൽ 

മിസ്റ്റ് ചേമ്പർ നിർമ്മാണം - രൂപ 1,13,000 
2 മേൽപ്പറഞ്ഞ സ്ഥലത്ത് ഷെയ്ഡ് ഹൗസ് 

നിർമ്മാണം-- രൂപ 4,25,000 
- 3 മേൽപ്പറഞ്ഞ സ്ഥലത്ത് പമ്പ് സെറ്റ്, 

പൈപ്പ്, ജലസേചനം മുതലായവയുടെ 
നിർമ്മാണം- രൂപ് 97 , 500 


10 , 625 


2 , 438 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + മൂ . വ . നി . 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - കമ നമ്പർ 1 - നും 
2 - നും അംഗീകാരം ലഭിച്ച് 45 ദിവ സ ത്തി നകം, 3 - ന് 
അംഗീകാരം ലഭിച്ച് 60 ദിവസത്തിനകം. 


കണ്ണൂർ ഡിവിഷൻ 
ദർഘാസ്/ ലേല പരസ്യം 


ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിശദ വിവര ങ്ങളും 
ഡെപ്യൂട്ടി കൺസർ വേറ്റർ ഓഫ് ഫോറസ്റ്ററുടെ 
കാര്യാലയത്തിൽ നിന്നും ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം 
പകൽ 1 മണി വരെ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില യാതൊരു കാരണ വശാലും മടക്കി ലഭിക്കുന്ന തില്ല . 
ദർ ഘാസ് പമാ ണ ങ്ങ ൾ അ ന്വ്യോ ന്യം കൈമാറുവാൻ 
പാടില്ലാത്തതാകുന്നു. നിരതദ്രവ്യം ഡെപ്യൂട്ടി കൺസർവേറ്റർ 
ഓഫ് ഫോറസ്റ്ററുടെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് ആവശ്യമായ 
സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ട് പവ്യ ത്തിയുടെ പേര് എഴുതി 
ദർഘാസുകളോടൊപ്പം അടക്കം ചെയ്തിരിക്കണം. ശരിയായ 
രീതിയിൽ നിര ത ദ വ്യം ഇല്ലാത്ത ദ ർ ഘാ സുകൾ 
നിരസിക്കപ്പെടുന്നതാണ്. 


ദർഘാസ് സ്വീകരിച്ചശേഷം വിജയിച്ച കരാറുകാരൻ 
എഗ്രിമെന്റ് വയ്ക്കേണ്ടതും ജോലി ഏറ്റെടുക്കാതെ വീഴ്ച 
വരുത്തുന്നപക്ഷം പ്രസ്തുത പ്രവൃത്തി വീഴ്ച വരുത്തിയ 
കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ് 
ചെയ്യുന്നതും ഇപ്രകാരം പുനർ ദർഘാസ്മലം സർക്കാരിന് 
വരുന്ന നഷ്ടങ്ങൾക്ക് ഒറിജിനൽ കരാറുകാരൻ ഉത്തരവാദിയാ 
യി രി ക്കു ന്നതും അപകാരം ഉണ്ടാകുന്ന നഷ്ട ങ്ങൾക്ക് 
വീഴ്ച വരുത്തിയ കരാറുകാരന്റെ സ്ഥാവരജംഗമ സ്വത്തുക്ക 
ളിൽ നിന്ന് റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം ഈടാക്കുന്ന 
തിന് 50 രൂപ മുദ്രപ്പത്രത്തിൽ ഒരു സമ്മതപത്രം എഴുതി ഒപ്പിട്ട് 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതു മാ ണ്. ദർഘാ സ് 
സമർപ്പിക്കേണ്ട അവസാന ദിവസം പൊതു അവധിയായി 
പഖ്യാ പി ക്കു ന്ന പക്ഷം അ ടു ത്ത പവർ ത്തി ദിവസം 
ദർ ഘാ സ് സമർപ്പിക്കേണ്ട അ വ സാ ന ദിവസ മാ യി 
കണക്കാക്കുന്നതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ച് മറ്റെല്ലാ നിയമങ്ങളും ഇതിനും 
ബാധകമായിരിക്കും. 


നമ്പർ കെ . എൻ. 5817/ 2008. 

2008 ജൂ ലൈ 17 . 
- കണ്ണൂർ ഡിവിഷനിൽപ്പെട്ട കണ്ണവം റെയിഞ്ചിലെ 1977 
തേക്ക് ആന്റ് സോഫ്റ്റ് വുഡ് തോട്ടം ചെമ്പു ക്കാവ് 
( നെടുംപൊയിൽ സെക്ഷൻ) നിന്നും മുറിച്ചു ശേഖരിച്ചതും 
3 - 1- 2008 - ലെ ലേലത്തിൽ വിൽപന നടത്തിയതും എന്നാൽ 
ബാക്കി വിലയും നികുതികളും യഥാസമയം അടച്ച് നീക്കം 
ചെയ്യാത്തതും താഴെ കാണിച്ചിരിക്കുന്നതുമായ തേക്ക് കഴകൾ 
വീഴ്ച വരുത്തിയ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
താഴെ കാണിച്ചി രിക്കുന്ന തീയ തി യിലും സമ യത്തും 
സ്ഥലത്തും വച്ച് കണ്ണൂർ ഡിവി ഷണൽ ഫോറസ്റ്റ് 
ആഫീസറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ 24 - 6 - 2008 -ാം തീയതിയിലെ 26 -ാം നമ്പർ 

കേരള ഗസറ്റിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( പാട്ടക്ഷ ൻ) - ന്റെ പാ ( 5 ) 26 13 / 08 തീയതി 12 - 6 - 2008 
ആയി പ്രസിദ്ധപ്പെടുത്തിയ ലേല നിബന്ധനകൾക്ക് വിധേയ 
മായി ലേലം ചെയ്ത് വിൽക്കു ന്ന താ ണ് . ലേല ത്തിന് 
നിശ്ചയിച്ച തീയതിക്ക് തൊട്ടുമുമ്പുള്ള പ്രവർത്തി ദിവസം 
വൈകുന്നേരം 3 മണി വരെ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കു 
ന്നതും ലേല ദിവസം 9 മണി വരെ മുദ്ര വച്ച ദർഘാസ് 
ഫോറങ്ങൾ സ്വീകരിക്കുന്നതുമാണ്. 

- ഇ യിഞ്ച്/ ഡ സിം ഗ് ഡിപ്പോ - ക ണ്ണ വം ഇ യിഞ്ച്, 
നെടുംപൊയിൽ സെക്ഷൻ, പെരുവ ഡമ്പിംഗ് ഡിപ്പോ 

തോട്ടത്തിന്റെ പേര് - 1977 തേക്ക് ആന്റ് സോഫ്റ്റ് വുഡ് 
തോട്ടം, ചെമ്പുക്കാവ് ( നെടുംപൊയിൽ സെക്ഷൻ) 
ഉല്പന്നത്തിന്റെ വിവരം (1 -ാം തരം കഴകൾ) - 8 എണ്ണം 

ലേ തീയതിയും സമയവും - 21 - 8 - 2008 പകൽ 
10 മണി. 

-- പുനർ ലേലം ആവ ശ്യ മെ ങ്കിൽ - 27 - 8 - 2008 പകൽ 
10 മണി. 

വീഴ്ച വരുത്തിയ ലേല ക്കാ രന്റെ പേര് വിവരം 
സി. സി . ശിവദാസൻ, ചിറക്കൽ ഹൗസ്, കണിച്ചാർ. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി കൺസർവേറ്റർ. 


റിസർച്ച് നോർത്ത് 
ഡിവിഷൻ ആഫീസ്, 
തൃശ്ശൂർ. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, ( ഒപ്പ്) 
കണ്ണൂർ. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


